Reg . No. KL/ TV /12 


Government of Kerala 

177 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXI 


Trivandrum , Friday, 


10th June 1977 , 

- No. 338 
20th Jyaistha 1899 


NOTICE 
UNDER SECTION 9 (5 ) OF THE KERALA LAND ACQUISITION 

Act, 1961 (Act 21 of 1962) 
Notice is hereby given that the Government intend to take possession of 
the lands mentioned in the list below ,which are required for a public purpose 
under the Kerala Land Acquisition Act, 1961 ( Act 21 of 1962). All persons 
interested in the land are required to appear in person or by authorised 
agent on the date, time and place noted below and to state /put in a statement 
in writing signed by themselves or their agents showing the nature of their 
respective interests in the lands and the amount and particulars of their 
claim to compensation for such interests in the lands and their objections, 
if any to the measurements made under section 8 of the Act. 
Note. If the persons interested refuse tomake a claim to compensation 

or omit without sufficient reasons, to make such claim , the 
amount to be awarded by the Court, in the event of a reference 
being made to it on application made by them shall in no casc 
exceed the amount awarded by the Collector under Section 11 

of the Act. 
താഴെ കൊടുത്തിരിക്കുന്ന ലിസററിൽ പറഞ്ഞിട്ടുള്ളതും, 

1961 ലെ 
കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 21 -ാം ആക്ററ്) പ്രകാരം ഒരു 
പൊതുകാര്യത്തിന് ആവശ്യമായിട്ടുളളതുമായ ഭൂമി കൈവശപ്പെടുത്തുവാൻ 
ഗവൺമെൻറുദ° ദേശിക്കുന്നുവെന്ന് ഇതിനാൽ നോട്ടീ.സ ” . നൽകിയിരിക്കുന്നു . 
( പസ്തുത ഭൂമിയിൽ അവകാശബന്ധമുളള എല്ലാപേരും നേരിട്ടോ, അധികൃത 
ഏജൻറ്മൂലമോതാഴെ പറയുന്ന തീയതിയിലും, സമയത്തും, സ്ഥലത്തും 
ഹാജരാകുകയും ഭൂമിയിൽ അവരോരോരുത്തർക്കുമുളള അവകാശബന്ധങ്ങളുടെ 
സ്വഭാവവും .ഭൂമിയിൽ അങ്ങനെയുളള അവകാശബന്ധങ്ങൾ സംബന്ധിച്ചിട 


2011 00ah 


കൊണ 


രത്തോളം നഷ° s ( പ്രതിഫലത്തിന് അവർക്കുളള തർച്ചയുടെ തുകയും 
വിവരങ്ങളും 

ആക്റ് | 8 -ാം വകുപ്പുപ്രകാരം എടുത്തിട്ടുളള അളവു 
സംബന്ധിച്ച് വല്ല ആക്ഷേപവുമുണ്ടെങ്കിൽ അതും ഏതാണെന്നു കാണിച്ചു 
(പ്രസ്താവന ചെയ്യുകയും, 

അവരോ അവരുടെ ഏജൻറുമാരോ 
എഴുതി ഒപ്പിട്ട ഒരു സ്റേറററുമെന്റ് സമർപ്പിക്കുകയും ചെയ്യണമെന്ന് 
അവരോട് ആവശ്യപ്പെടുന്നു . 
കുറിപ്പ്.-- അവകാശബന്ധമുളളവർ നഷ്ട്രപതിഫലത്തിന് 

തർച്ച 
ചെയ്യാൻ കൂട്ടാക്കാതിരിക്കുകയോ, മതിയായ കാരണമില്ലാതെ 
അങ്ങനെ തേർച്ച ചെയ്യാൻ വീഴ്ച ചെയ്യുകയോ ചെയ്യുന്ന 
പക്ഷം അവരുടെ അ ര പ ഫ യ 1 ൻ 2 മ ൽ കോടതിക്കു 
റഫറൻസ അയയ്ക്കുന്ന സംഗതിയിൽ കോടതി വിധിച്ചു 

കൊടുക്കേണ്ടതുക യാതൊരു സംഗതിയിലും ആക്ററ് 11-9. 
വകുപ്പു പ്രകാരം 2 ളക്ററർ വിധിച്ചുകൊടുക്കുന്ന തുകയിൽ 
കവിയാൻ പാടില്ലാതാകുന്നു . 


LA2 . 224/ 73/ Kl. 

6th June 1977 . 
Date , time and place of appearance. - On 15-6-1977 at 11 a. m . before the 

Special Tahsildar L. A., (N. H.) Kazhakkuttom in Office . 


Particulars of Lands 


District.--Trivandrum 


Taluk.--Trivandrum 


Villag .-- Veiloor 


Survey No. 


Description 


Extent 


a , 


sq. 2 . 


! 


1365/2 
1369/1 
1370/4 
1411 /15-2 
1411134-2 
1411145-1 
1368/1 
1368/2 


നിലം നികഴ്ത്തു 

00 
നിലം 

09 

05 
പുരയിടം 

05 
04 

01 
നിലം നികഴ ° ത്തു പുരയിടം 01 
നിലം 

07 


10 
41 
97 
90 
45 
86 
42 
08 


"(Sd.) 
Special Tahsildar L. A. ( N , H.). 


Kathakkuttom . 


PRINTED AND PUBLISHED BY THE S.C.P. AT TIE GOVERNMENT PRESS , 

TIGIVANDRUM , 1977 . 


Reg . No. Kupionis 


യ 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


10th June 1977 


[ No. 337 


Vol. XXII 


Trivarteirum , Friday, 


20th Jyaistha 1899 


GOVERNMENT OF KERALA 


::: 


Public Works ( D ) Department 


WITHDRAWAL NOTIFICATION 


No.24689/D2/17/PW. 

Dated , Trivandrum , 4th June, 1977 . 
Under sub section (1 ) of Sectio11 52 of the Kerala Land Acquisition Act 
1961 (Act 21 of 1962 ) the Government of Kerala hereby withdraw from 
the acquisition of lands mentioned in the schedule have to annexed in respect 
of which land acquisition proceedings were initiated by the issue of the noti 
fication in the Government letter No. 48700/D2/76 /Pw. dated 11-8-1976 
under sub section (1) of Section 3 thereof_published at pages 1-2 of Extra 
ordinary Gazette No. 474 dated 13-8-1976. 


പിൻവാങ്ങൽ പരസ്യം 


1981 - ലെ കേരള സ്ഥലമെടുപ്പ് ആക്ട് (1962 - ലെ 21 -ാം ആക്റ് 
62 -ാം വകുപ്പ് പ്രകാരം കേരളാ ഗവൺമെൻറു ഇതോടു ചേർത്തിട്ടുളള പട്ടികയിൽ 
പറഞ്ഞിട്ടുള്ളതും ഗവൺമെൻറ് നമ്പർ 48700/ ഡി 276/ പി.ഡബ . ഡേററഡ് 
11-8-1976 പരസ്യം പുറപ്പെടുവിച്ചുകൊണ്ട് സ്ഥലമെടുപ്പു നടപടികൾ 
ആരംഭിച്ചിട്ടുളളതും കേരളാ ഗസററ് എക്സ്ട്രാ ഓർഡിനറി നമ്പർ 414 
ഒന്നും രണ്ടും പേജിൽ 13-8-1976 -ാം തീയതി പ്രസ്തുത ആക° s ° 3 -ാം 
വകുപ്പ് 1 -ാം ഉപവകുപ്പ് പ്രകാരം പ്രസിദ്ധപ്പെടുത്തിയ സ്ഥലം വില 
യ്ക്കെടുക്കുന്നതിൽനിന്നും ഇതിനാൽ പിൻവാങ്ങുന്നു . 
$ 3 /1885 / MG 


SCHEDUL 


District.- Cannanore . 
Village.-- Baliapattam . 


Taluk .--- Cannanore. 
Desam .-- Baliapattam . 

Extent in hectare 


SL.No. 


R.S. No. 


Classification 


77 /1B Pt. 


R.U.A. 


0.0040 


By order of the Governor , 


M, C. RAJA RAJA VARMA, 
Deputy Secretary to Government. 


Explanatory Note 


This is not part of the notification but is intended to indicate the general 
purport. 

In 1975 , the Special Tahsildar for L. A., N. H., Cannanore had initiated 
Acquisition Proceedings for the acquisition of land mentioned in the schedule 
to the above notification for widening and strengthening of Block III 
(Southern approach ) of N. H. 17. The Executive Engineer, N. H. Division , 
Cannanore has requested to withdraw the acquisition proceedings in respect 
of R. S. No. 77/1B pt. of Baliapattam amsom desam as the same is not required 
for the formation of Southern approach . The notification intended to achieve 
the above objection . 

വിശദീകരണക്കുറിപ്പ് 
ഇതു പരസ്യത്തിന്റെ ഭാഗമല്ല എന്നാൽ പൊതു ഉദ്ദേശം സൂചിപ്പി 
ക്കുന്നതിനെ ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ്. 

1975 - ൽ കണ്ണൂർ, ലാൻ അക്വിസിഷൻ സ്പെഷ്യൽ തഹശീൽദാർ 
(നാഷണൽ ഹൈവെയിസ്) 

നാഷണൽ 

17 - ൽ : 151/200 കി . 
മീററർ മുതൽ 1521800 കി.മീറ്റർ വരെ ബ്ലോക്ക് III വീതി കൂട്ടുന്നതിന്നും 
ബലപ്പെടുത്തുന്നതിന്നും വേണ്ടി അക്വയർ 

ചെയ്യേണ്ടതിലേക്കും മേൽപറഞ്ഞ 
പരസ്യത്തിന്റെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി വിലയ്ക്കെടുക്കുന്നതിനു 
സ്ഥലമെടുപ്പു നടപടികൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു . 

എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, നാഷണൽ ഹൈവേയിസ്, കണ്ണൂർ വി.സി. 17/1 ബി ഭാഗം ബലിയ 
പട്ടം അംശം ദേശം സംബന്ധിച്ച് സ്ഥലമെടുപ്പു നടപടികൾ 

മേൽപറഞ്ഞ 
റീച്ചിലേക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടു പിൻവലിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു . 
ഒരൽപറഞ്ഞ ആവശ്യം നിറവേറ്റുന്നതിനുവേണ്ടിയുളളതാണ് ഈ പരസ്യം 


ഹൈവെ 


PRINTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRESS, 

TRIVANDRUM, 1971. 


